Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/ 2009 -2011 


OVERNU 


ാർ 


KERALA 


VMENT OF 
नन्या अपत 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


| M3 


2nd November 2010 

2010 നവംബർ 2 
11th Karthika1932 
1932 കാർത്തിക 11 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Forest Department 


നിരതദ്രവ്യം 1,000 രൂപ. 
വാഹനം സൂക്ഷിച്ചി രി ക്കുന്ന സ്ഥലം - അ ഞ്ചൽ 
റെയിഞ്ചാഫീസ് കോമ്പൗണ്ട്. 


- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 16- 11- 2010 പകൽ 1 മണിവരെ. 

- ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയ തിയും 
സമയവും 18 - 11- 2010 പകൽ 10 മണിവരെ. 

- ദർഘാസ് സ്വീകരിക്കുന്ന സ്ഥലം ഡിവിഷണൽ ഫോറസ്റ്റ് 
ആഫീസ്, പുനലൂർ. - 


നിബന്ധനകൾ 


പുനലൂർ ഡിവിഷൻ 

ദർഘാസ്/ പുനർ ലേലപ്പരസ്യം 
നമ്പർ പി. സി .2 - 2143/ 2010 . 

2010 ഒക്ടോബർ 8. 
പുനലൂർ ഡിവി ഷ ണൽ ആഫീസിന്റെ പരിധി യിൽ 
പെടു ന്നതും അ ഞ്ചൽ റെയി ഞാ ഫീസ് കോമ്പൗണ്ടിൽ 
ഒ. ആർ. 12 / 2006 -ാം നമ്പർ കേസ്സിൽ പിടിച്ചെടുത്ത് സർക്കാരി 
ലേക്ക് കണ്ടു കെട്ടിയിട്ടുള്ളതുമായ താഴെപ്പറയുന്ന വാഹനം 
2010 നവംബർ 18 -ാം തീയതി പകൽ 11 മണിക്ക് പുനലൂർ 
ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസിൽ വച്ച് ഡിവിഷണൽ 
ഫോറസ്റ്റ് ആഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ആളോ 
പര സ്യ മായി ലേലം/ ദർഘാസ് വ്യവസ്ഥ പ്രകാരം 
വിൽക്കുന്നതാണ്. 

വാഹനത്തിന്റെ പേര് Tata 407 Mini Lorry 
No . -- KL 4 A 4451 
Model — 1993 
Chasis No. 357010 J 93808928 
Engine No. - G 97 SP 21 J93715295 

വാഹനം കണ്ടു കെട്ടിയ ഉത്ത ര വും തീയതി യും 
പി എ 2 - 4064/ 2006, 25 - 10 - 2008. 

ദർഘാസ് ഫോറത്തിന്റെ വില 300 രൂപയും നിയമാനുസൃത 
നികുതിയും. 


ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത 
നിരതദ്രവ്യം ലേല ദിവസം പകൽ 10.30 മണിക്ക് മുമ്പായി 
ലേലസ്ഥലത്ത് കെട്ടിവയ്ക്കേണ്ടതാണ്. ലേലം കഴിഞ്ഞാലുടൻ 
ലേലം കൊള്ളാത്തവർക്ക് നിരതദ്രവ്യം മടക്കിക്കൊടുക്കുന്നതായി 
രിക്കും. ദർഘാസ് നൽകുന്നവർ 2010 നവംബർ 18 -ാം തീയതി 
പകൽ 10 മണിക്ക് മുൻപേ കിട്ടത്തക്കവണ്ണം സീൽ ചെയ്ത 
കവറിൽ ദർഘാസ് നേരിട്ടോ, തപാൽ മാർഗ്ഗമോ ഡിവിഷണൽ 
ഫോറസ്റ്റ് ആഫീസർ, പുനലൂർ എന്ന മേൽവിലാസത്തിൽ 
അയ യ് ക്കേ ണ്ട താ ണ്. ദർഘാ സി നൊപ്പം ഏതെങ്കിലും 
ദേശസാൽകൃത ബാങ്കിൽ നിന്നും ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ പേരിൽ വാങ്ങി യിട്ടുള്ള നിശ്ചിത നിര ത 
ദ്രവ്യത്തിനുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് ഉള്ളടക്കം ചെയ്യുന്നതും 


2nd Nov. 2010 ] 


FOREST DEPARTMENT 


504 


സ്വീകാര്യമാണ്. കവറിന് മുകളിൽ വാഹനത്തിന്റെ പേരും 
ദർഘാസ് എന്നും രേഖപ്പെടുത്തിയിരിക്കണം. ദർഘാസ് നൽകിയി 
ട്ടു ള്ള വർ നിശ്ചിത സ്ഥലത്തും സമയത്തും ഹാജരായി രി 
ക്കേണ്ടതാണ്. 


തിരിച്ചറിയൽ കാർഡ്എന്നിവ ഹാജരാക്കേണ്ടതാണ്. യാതൊരു 
കാരണവും കാണിക്കാതെ ലേല ദിവസം മാറ്റി വയ്ക്കു ന്ന 
തി നുള്ള അധികാരം ഡിവി ഷ ണൽ ഫോറസ്റ്റാ ഫീ സിൽ 
നിക്ഷിപ്തമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ബന്ധപ്പെട്ട 
റെയി ഞാ ഫീസിൽ നിന്നോ, ഈ ആഫീസിൽ നിന്നോ 
പ്രവൃത്തി ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. 


- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
ഓഫീസ്, പുനലൂർ. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


സ്ഥലത്തു ഹാജരുള്ള ലേലം/ ദർഘാ സു ക ളു ടെ 
സാന്നിദ്ധ്യത്തിൽ ലേല ദിവസം പകൽ 11 മണിക്ക് ലേലം 
നടത്തുന്നതും ലേലം അവസാനിക്കുന്ന മുറയ്ക്ക് ദർഘാസുകൾ 
തുറക്കുന്നതും ലേലത്തിലോ, ദർഘാസിലോ കൂടുതൽ തുക 
രേഖപ്പെടുത്തിയിരിക്കുന്ന ആൾക്ക് താൽക്കാലികമായി ലേലം 
ഉറപ്പിക്കുന്നതും ടിയാൻ ഉടൻതന്നെ ലേലം/ ദർഘാസ് തുകയുടെ 
മൂന്നിലൊന്ന് സംഖ്യ അടയ്ക്കേ ണ്ടതും ലേലം/ ദർഘാസ് 
സ്ഥിരപ്പെടുത്തിഉത്തരവുകിട്ടി 15 ദിവസത്തിനകം ബാക്കി 
തുകയും മറ്റു നിയമാനുസൃത നികുതികളും ഒടുക്കി വാഹനം 
നീക്കം ചെയ്യേണ്ട താ ണ്. ഏതെങ്കിലും കാര ണ വ ശാൽ 
സ്ഥിരപ്പെടുത്തുന്നയാൾ നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ 
ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും 
മുൻ ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം 
ചെയ്യുന്നതുമായിരിക്കും. പുനർലേലത്തിലുണ്ടാകുന്ന നഷ്ട 
ത്തിനു ലേല ദർഘാസ് കൊണ്ടയാൾ ഉത്തരവാദിയാകുന്നതും 
ലാഭത്തിൽ അർഹതയില്ലാത്തതും ആയിരിക്കും. താമസിച്ചു 
ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരി 
ക്കുന്നതല്ല. ലേലത്തുക 10 ,000 രൂപയോ അതിൽ കുറവോ 
ആണെങ്കിൽ മുഴുവൻ തുകയും ലേലം ഉറപ്പിക്കു മ്പോൾ 
അടയ്ക്കേണ്ടതാണ്. 
- ലേലം/ ദർഘാസ് നിശ്ചയിക്കുന്ന ദിവസം പൊതു അവധി 
പ്രഖ്യാപിച്ചാൽ അടുത്ത പ്രവൃത്തി ദിവസം ടി സ്ഥലത്തും 
സമയത്തും മുകളിൽ പ്രസ്താവിച്ച വ്യവസ്ഥകൾ അനുസരിച്ചു 
ലേലം നടത്തുന്നതും ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറന്നു 
പരിശോധിക്കുന്നതുമാണ്. 

മേൽ പ്പ റഞ്ഞ വാഹനം പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
ആഫീസ് സമയത്ത് അഞ്ചൽ റെയി ഞാ ഫീസിൽ വന്ന് 
റെയിഞ്ചാഫീസറുടെ അനുമതിയോടെ പരിശോധിക്കാവുന്നതാണ്. 
ലേലം/ ദർഘാസിൽ പങ്കെടു ക്കു വാൻ ആഗ്രഹിക്കുന്നവർ 
വില്ലേജാഫീസിൽ നിന്ന് ലഭിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്/ 


PERIYAR TIGER RESERVE , THEKKADY 

NOTIFICATION 
No. PF3 /96/ 2009 . 

| 13th October 2010. 
Invites application from male candidates for the post 
of Nature Education Officer in the Foundation on Contract 
basis, initially for a period of 2 years. 

QUALIFICATIONS 
Essential - Ph. D . in Natural Science 

Desirable — Good communication skill and Public 
Relation . 

Remuneration --- Rs. 17, 000 month + T . A as per 
provisions of KSR . 

Last date for application — 30th November 2010 . 

For more details , log on to www.periyarfoundation.org 
Office of the 
Assistant Field Director, 
Periyar Tiger Reserve 

( Sd.) 
Thekkady. 

Assistant Field Director . 


മലയാറ്റൂർ ഡിവിഷൻ 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി - 6472 / 2010. 

2010 ഒക്ടോബർ 4. 
മലയാറ്റൂർ ഡിവിഷനിലെ വിവിധ റെയിഞ്ചുകളിൽ 2010 - 11 സാമ്പത്തികവർഷം താഴെ പട്ടിക I - ൽ ചേർത്തിരിക്കുന്ന സിവിൽ 
ജോലികൾ ഏറ്റെടുത്തു നടത്തുന്നതിന് മൽസരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ പട്ടിക II - ൽ കാണിച്ചിരിക്കും വിധത്തിലുള്ള 
സമയപരിധിക്കുള്ളിൽ പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും രജിസ്ട്രേഷൻ ഇപ്പോഴും നിലവിലുള്ളതുമായ 
എ . ബി. സി. ഡി . വിഭാഗങ്ങളിൽപ്പെടുന്ന അംഗീകൃത കരാറുകാരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

പട്ടിക - I 


റെയിഞ്ച് 


നിരതദ്രവ്യം 


കാലാവധി 


- കമ 
നമ്പർ 


ജോലിയുടെ പേരും 
ഏകദേശം അടങ്കൽ 

തുകയും 


രൂപ് 


ടെണ്ടർ ഫോറ 
ത്തിന്റെ വില് 
- (രൂപ) 


(2) 


| (5) 


(1) 
- 1 


കാലടി 


5 ,400 


500 + വാറ്റ് 


കാലടി റെയിഞ്ചാഫീസ് കോമ്പൗണ്ടിലുള്ള 
തൊണ്ടിറൂറൂമിന്റെ മേൽക്കൂര 
നിർമ്മാണം - രൂപ 2,15,000 


കരാർ തീയതി 
മുതൽ മൂന്ന് 
മാസം പരമാവധി 


31 - 3 - 2011 


2nd Nov. 2010 ] 


FOREST DEPARTMENT 


- 505 


( 3 ) 


- (5 ) 


- 2 


കാലടി 


2 , 500 


400 + VAT 


കരാർ തീയതി 
മുതൽ മൂന്ന് 
മാസം പരമാവധി 

31- 3 - 2011 


പാണ്ടുപാറ 1963 തേക്ക് 
പ്ലാന്റേഷൻ കൂപ്പുറോഡ് 
നവീകരണം - 
രൂപ 1, 00, 000 
മണികണ്ഠൻചാൽ 
ഒ . പി . യുടെ 
നവീകരണം - 
രൂപ 1, 47, 000 


കുട്ടമ്പുഴ 


3,700 


400 + VAT 


കുട്ടമ്പുഴ 


3 ,750 


400 + VAT 


ഏണിപ്പാറ 
ഒ . പി . യുടെ 
നവീകരണം 
രൂപ 1,50,000 


തുണ്ടത്തിൽ 


2 , 350 


400 + VAT 


കോടനാട് 


8 , 300 


700 + VAT 


സ്റ്റാഫ് ക്വാർട്ടേഴ്സ് 
നമ്പർ ആർ- 73 - ന്റെ 
നവീകരണം - 
രൂപ 93,000 
സിൽ വൻ ഹൗസ്, 
കോടനാടിന്റെ 
സ്പെഷ്യൽ റിപ്പയർ - 
രൂപ 3,32,000 
പിക്നിക് സ്പോട്ട്, 
പെരിയാർ റിവർ 
റോഡിൽ കോമ്പൗണ്ട്വാൾ, 
റീട്ടെയിനിംഗ് വാൾ, 
ഇരുമ്പ് ഗേറ്റ് എന്നിവ 
സ്ഥാപിക്കുന്നതിന് 
രൂപ 1,46,000 


കോടനാട് 


3 ,650 


400 + VAT 


പട്ടിക - II 
ദർഘാസ് ഫോറങ്ങൾ 


നൽകുന്ന തീയതിയും 

- സമയവും 


സ്വീകരിക്കുന്ന തീയതിയും 

- സമയവും 


തുറക്കുന്ന തീയതിയും 

- സമയവും 


18 - 11- 2010 ഉച്ചകഴിഞ്ഞ് 

1 മണിവരെ 


18 -11 - 2010 ഉച്ചകഴിഞ്ഞ് 

| 3 മണിവരെ 


18 - 11- 2010 ഉച്ചകഴിഞ്ഞ് 

3 . 30 മണി 


ഏതെങ്കിലും കാരണത്താൽ 18 -11- 2010- ൽ ദർഘാസ് നടക്കാതെ വരികയാണെങ്കിൽ താഴെ ചേർക്കുന്ന തീയതിയിലും സമയത്തും 
ദർഘാസ് നടത്തുന്നതാണ്. 


25- 11 -2010 ഉച്ചകഴിഞ്ഞ് 

3.30 മണി 


25 - 11- 2010 ഉച്ചകഴിഞ്ഞ് 

1 മണിവരെ 
2 -12 - 2010 ഉച്ചകഴിഞ്ഞ് 

1 മണിവരെ 


25 - 11 - 2010 ഉച്ചകഴിഞ്ഞ് 

- 3 മണിവരെ 
2 - 12 - 2010 ഉച്ചകഴിഞ്ഞ് 

- 3 മണിവരെ 


2 -12 - 2010 ഉച്ചകഴിഞ്ഞ് 

3 . 30 മണി 


മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ നിർദ്ദിഷ്ട തീയതിയിലും 
സമയത്തും ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. ടി ദിവസം പൊതു അവധിയായാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം നിശ്ചിത 
സമയംവരെ ദർഘാസ് ഫോറങ്ങൾ വിതരണം ചെയ്യുന്നതും സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. പൊതുമരാമത്ത് 
വകുപ്പിലേയും വനം വകുപ്പിലേയും എല്ലാ ദർഘാസ് നിബന്ധനകളും മേൽജോലികൾക്കും ബാധകമായിരിക്കും. അടങ്കൽ തുകകൾ 
ഉദ്ദേശതുകയായതുകൊണ്ട് ടെണ്ടർ ഷെഡ്യൂളുകളിൽ കൃത്യമായ തുക രേഖപ്പെടുത്തുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ യാതൊരു 
കാരണവശാലും കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . ദർഘാസ് ഫോറങ്ങളിലെ വില തിരികെ നൽകുന്നതല്ല. നിരതദ്രവ്യം 
പണമായി സ്വീകരിക്കുന്നതല്ല . നിരതദ്രവ്യം മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെ പേരിൽ പണയപ്പെടുത്തിയതും പ്രവൃത്തി 
യുടെ പേര് രേഖപ്പെടുത്തിയിരിക്കേണ്ടതുമാണ്. പ്രാഥമിക കരാർ 100 രൂപ മുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ്. 1- 11 - 1992 - ലെ 
ജി. ഒ. ( എം .എസ്.) നമ്പർ 96 / 92 പി . ഡബ്ല . ഡി . പ്രകാരമുള്ള ഗ്യാരണ്ടി ഈ ദർഘാസ് ജോലികൾക്കും ബാധകമായിരിക്കും. 
നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 


2nd Nov. 2010 ) 


FOREST DEPARTMENT 


506 


മേൽ ജോലികൾക്ക് ആവശ്യമായ ഫണ്ട്, ലെറ്റർ ഓഫ് കഡിറ്റ് എന്നിവ യഥാസമയം ലഭിക്കാതെ വരികയോ, മറ്റ് 
സാങ്കേതിക കാരണങ്ങളാൽ അനുവാദം ലഭിക്കാതെ വരികയോ ചെയ്താൽ മേൽപ്പറഞ്ഞ ജോലികളിൽ ഏതെങ്കിലും ഭാഗികമായോ, 
മുഴുവനായോ ടെണ്ടറിൽനിന്നും ഒഴിവാക്കാൻ മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റാഫീസർക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


- മേൽ ജോലികൾ സംബന്ധിച്ച് ഡി - 6472 /10 -ാം നമ്പർ പ്രകാരം കേരള ഗസറ്റിലും കേരള വനംവകുപ്പ് വെബ്സൈറ്റായ 
www.keralaforest. org - ലും പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള വിശദമായ ദർഘാസ് വ്യവസ്ഥകൾ ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


ഈ ദർഘാസ് പരസ്യം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റാഫീസിൽ നിന്നോ ബന്ധപ്പെട്ട 
റെയിഞ്ച് ഓഫീസുകളിൽ നിന്നോ ഓഫീസ് സമയങ്ങളിൽ അറിയാവുന്നതാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
മലയാറ്റൂർ, 
കോടനാട്. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
- ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


ടിംബർ സെയിൽസ് ഡിവിഷൻ, 

പെരുമ്പാവൂർ 


ദർഘാസ്/ ലേലപ്പരസ്യം 


വാഹനം ഇപ്പോൾ കിടക്കുന്ന സ്ഥലം ഡിപ്പോ ഓഫീസ് 
കോമ്പൗണ്ട്, വീട്ടൂർ. 

നിരതദ്രവ്യം രൂപ 1,000. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 200 + വാറ്റ്. 

ലേലസ്ഥലം- ഡിവിഷണൽ ഫോറസ്റ്റാ ഫീസ്, ടിമ്പർ 
സെയിൽസ് ഡിവിഷൻ, പെരുമ്പാവൂർ. 

നിബന്ധനകൾ 


നമ്പർ ആർ- 1387/ 2009. 


2010 ഒക്ടോബർ 11. 


പെരുമ്പാവൂർ ടിംബർ സെയിൽസ് ഡിവിഷനിലെ വീട്ടൂർ 
ഡിപ്പോയിൽ സൂക്ഷിച്ചിരിക്കുന്ന താഴെ വിവരിച്ചിരിക്കുന്ന 
മോട്ടോർ സൈക്കിൾ ഇപ്പോഴുള്ള സ്ഥിതിയിലും അവസ്ഥയിലും 
ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വില്പന നടത്തുന്നതിന് 
2010 ഡിസംബർ 2 -ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിവരെ 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസ് 

ഫോറങ്ങൾ ദർഘാസ് തീയതിക്ക് മൂന്നു ദിവസം മുമ്പുമുതൽ 
എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും ഓഫീസ് സമയത്തും 
ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെ അതിന്റെ വില 
രൊക്ക മായി അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കു 
ന്നതാണ്. പൂരിപ്പിച്ച മുദ്രവച്ച ദർഘാസുകൾ ലേല ദിവസം 
ഉച്ചയ്ക്കുശേഷം 3 മണിവരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം ഉച്ചയ്ക്കുശേഷം 3.30 മണിക്ക് ദർഘാസുകൾ 
സമർപ്പിച്ചവരെയോ, അവർ രേഖാമൂലം ചുമതലപ്പെടുത്തുന്ന 
പ്രതിനിധിയെയോ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറോ, അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോ പ്രസ്തുത വാഹനം ലേലം ചെയ്യുന്നതും 
ലേലത്തിനുശേഷം ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. 
ലേലത്തിലോ ദർഘാ സിലോ കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്യുന്നവരുടെ പേരിൽ വില്പന ഉറപ്പിക്കുന്നതായിരിക്കും. 
ഏതെങ്കിലും കാരണവശാൽ അന്നേദിവസം ദർഘാസ്/ ലേലം 
നടക്കാതെ വന്നാൽ 9 - 12 - 2010 - നും അന്നും ലേലം 
നടക്കാതെ വന്നാൽ 15- 12-2010 - നും മേൽപ്പറഞ്ഞ ലേല വ്യവസ്ഥ 
കളിൽത്തന്നെ അതേ സമയത്തും സ്ഥലത്തുംവച്ച് ദർഘാസ്/ 
ലേലം നടത്തുന്നതായിരിക്കും. ലേല ദിവസങ്ങൾ പൊതു 
അവധിയാവുകയോ മറ്റു കാരണങ്ങളാൽ ദർഘാസ്/ ലേലം 
നടത്താൻ കഴിയാതെ വന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം 
മേൽപ്പറഞ്ഞ സ്ഥലത്തും സമയത്തും ദർഘാസ്/ ലേലം 
നടത്തുന്നതായിരിക്കും. 
-- വാഹന ഇനവും രജിസ്റ്റർ നമ്പ രും - 1991 മോഡൽ 
കെ . എൽ. 01 - ബി - 3537 നമ്പർ പെട്രോൾ എൻഫീൽഡ് 
ബുള്ളറ്റ്, എഞ്ചിൻ നമ്പർ IB 432227H ചെയ്സിസ് നമ്പർ - 
IB 432227H. 


1. വില്പനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 
- വാഹനം ആഫീസ് സമയങ്ങളിൽ വീട്ടൂർ ഡിപ്പോ 
റെയിഞ്ചാഫീസറുടെ അനുവാദത്തോടെ പരിശോധി 
ക്കാ വു ന്ന താ ണ് . ലേലം ഉറപ്പിച്ച തി നു ശേഷം 
വാഹ നത്ത സം ബ ന്ധി ക്കുന്ന യാതൊരു വിധ 

പരാതിയും സ്വീകരിക്കുന്നതല്ല. 
2. ദർഘാസ് ഫോറം ആവശ്യമുള്ള വർ അവരെ 

തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട വില്ലേജ് ആഫീസർ 
നൽകിയ സർട്ടിഫിക്കറ്റ് ഇലക്ഷൻകമ്മീഷൻ നൽകിയ 
തിരിച്ചറിയൽ കാർഡ് പകർപ്പ് ഒറിജിനൽ സഹിതം 
അപേക്ഷിക്കേണ്ടതാണ്. 
3. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ 

സ്വീകരിക്കുന്നതല്ല. 
4. ദർഘാസ് ഫോറങ്ങൾ വെട്ടിത്തിരുത്തലുകൾ ഇല്ലാതെ 

എല്ലാ ഭാഗങ്ങളും പൂരിപ്പിക്കേണ്ടതാണ്. 
5. ദർഘാസ് പ്രമാണങ്ങൾ കൈമാറാൻ പാടുള്ളതല്ല. 
6. ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണ 

വശാലും മടക്കി നൽകുന്നതല്ല. 
7. ശരിയായ രീതിയിൽ നിരതദ്രവ്യമില്ലാത്ത ദർഘാസുകൾ 

നിരസിക്കപ്പെടുന്നതാണ്. 
8. കൂടുതൽ തുകയ്ക്കുള്ളദർഘാസുകൾ മേലധികാരത്തി 

ലേക്ക് അംഗീകാരത്തിനായി അയയ്ക്കുന്നതും മറ്റു 
ദർ ഘാ സു കാർ നൽകിയ നിര ത ദ വ്യം ലേലം 

പൂർത്തിയായശേഷം തിരിച്ചു നൽകുന്നതുമാണ്. 
9. ദർഘാസ് ഫോറം ലേലദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ 

മാത്രമേ അപേക്ഷകർക്ക് നൽകുകയുള്ളു. 
10 . ദർഘാസ് സംഖ്യ നിര ത ദ വ്യ സംഖ്യയിൽ 

കൂടുതലാണെങ്കിൽ ദർഘാസ്/ ലേലസംഖ്യയുടെ 50 % 
( നി ര ത ദ വ്യം ഉൾപ്പെടെ) ലേല ദി വസം തന്നെ 
ഒടുക്കേണ്ടതാണ്. 


2nd Nov. 2010 ] 


FOREST DEPARTMENT 


507 


11. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്ന 

തിനുമുള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ 

നിൽ നിക്ഷിപ്തമായിരിക്കും. 
12 . ദർഘാസ് അംഗീകരിച്ചതായി അറിയിപ്പു കിട്ടി 15 
ദിവസത്തിനകം ബാക്കി ലേല സംഖ്യയും നിയമ 
പ്രകാരമുള്ള നികുതികളും അടച്ച് വാഹനം നീക്കം 
ചെയ്യേണ്ടതാണ്. ടി 15 ദിവസത്തിനുള്ളിൽ ബാക്കി 
സംഖ്യയും നികുതികളും അടച്ച് വാഹനം നീക്കം 
ചെയ്തില്ലായെങ്കിൽ ലേലക്കാരൻ ആവശ്യപ്പെടുന്ന 
പക്ഷം ബാക്കി സംഖ്യയും 18 % പലിശയും പ്രതിദിനം 
20 രൂപ തറവാടകയും വസൂലാക്കി വാഹനം നീക്കം 
ചെയ്യാൻ 15 ദിവസത്തെ അവധി കൂടി അനുവദിക്കുന്ന 
തായിരിക്കും. അതിനുശേഷം അവധി അനുവദിക്കു 

ന്നതല്ല . 
13. മേൽപ്പറഞ്ഞ സമയപരിധിക്കുള്ളിൽ നീക്കം ചെയ്യാത്ത 
വാഹനം വീണ്ടും ലേലത്തിലോ ടെണ്ടർ അടിസ്ഥാന 
ത്തിലോമുൻലേലക്കാരന്റെനഷ്ടോത്തരവാദിത്വത്തിൽ 
വില് ക്കു ന്നതും ലേല ക്കാ ര ൻ അടച്ച തുക 
സർക്കാരിലേക്ക്കണ്ടുകെട്ടുന്നതുമാണ്. ടി ലേലത്തിൽ 
സർക്കാരിലേക്ക് നഷ്ടം വരികയാണെങ്കിൽമുൻ ലേല 
ക്കാരനിൽനിന്നും നഷ്ടം വരുന്ന തുക ഈടാക്കാനുള്ള 
നടപടികൾ സ്വീകരിക്കുന്നതും ലാഭം കിട്ടുകയാണെങ്കിൽ 

സർക്കാരിലേക്ക്മുതൽ കൂട്ടുന്നതുമായിരിക്കും. 
14 . ലേല ത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാഹനം 

ഏതെങ്കിലും കാരണവശാൽ ലേലത്തിൽനിന്ന് ഒഴിവാ 
ക്കണമെന്ന് ബോദ്ധ്യമാവുകയാണെങ്കിൽ അപ്രകാരം 
ചെയ്യുന്നതിനോ ലേലം പൂർണ്ണമായും റദ്ദ് ചെയ്യുന്ന 
തിനോ ഉള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 


circumstances. Tenders received after the due time and 
date and not accompanied by proper Earnest Money 
Deposit will not normally be entertained . The tenders not 
containing the prescribed preliminary agreement in Kerala 
Government Stamp Paper worth Rs. 100 will be rejected . 
If the tender date happens to be a public holiday, tender 
will be received and opened on the next working day at 
the same time and venue . 

If the tender is not conducted on 15 -11- 2010 the 
same will be conducted on 22 - 11 -2010 or on 29 -11 -2010 as 
per same condition mentioned above . 

All the rules in force in Public Works Department 
regarding the tender notification will be applicable to this 
tender also . The Wildlife Warden reserves full rights not 
to accept the tenders without assigning any reason . 

Name of works with PAC — Construction of Iron 
fabricated camp shed at Thudukki in Thudukki Forest 
Station in Bhavani range during 2010 - 11 - Rs. 4,00 ,000 . 

EMD - Rs. 10 ,000 . 
Cost of tender forms— Rs. 800 + VAT. 
Time of completion — 4 months. 

Completion time will be applicable from the date of 
agreement. 

For further details the Wildlife Warden , Silent Valley 
Division , may be contacted on any working day . Actual 
estimate cost shall be supplied from this office . 

- വൈൽഡ് ലൈഫ് വാർഡൻ, സൈലന്റ്വാലി നാഷണൽ 
പാർക്ക്, മണ്ണാർക്കാട് താഴെ പറയുന്ന ജോലിക്ക് കേരള 

പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത 
കരാറുകാരിൽനിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . മുദ്രവെച്ച ദർഘാസുകൾ 15 - 11- 2010 
മൂന്നുമണിവരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം തന്നെ 3.30 
മണിക്ക് ബെൽ ഡ് ലൈഫ് വാർഡനോ അ ദ്ദേ ഹം 
അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ സ്ഥലത്ത് ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ദർഘാസ് 
ഫോറങ്ങൾ 15 - 11 - 2010 -ാം തീയതി 1 മണിവരെ വൈൽഡ് 

ലൈഫ് വാർഡന്റെ ഓഫീസിൽനിന്നും ഓഫീസ് പ്രവൃത്തി 
ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. അംഗീകൃത കരാറുകാർക്ക് 
അവരുടെ രജിസ്ട്രേഷൻ കാർഡ് കാണിച്ചാൽ മാത്രമേ ദർഘാസ് 

ഫോറങ്ങൾ ലഭിക്കുകയുള്ളൂ. ദർഘാസ് ഫോറത്തിന്റെ വില 
യാതൊരു കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . ദർഘാസ് 

ഫോറങ്ങൾ കൈമാറുവാനും പാടുള്ളതല്ല . നിശ്ചിത സമയത്തി 
നു ശേഷവും അവ സാ ന മായി നിര ത ദ വ്യം ഇല്ലാതെയും 
ലഭിക്കുന്ന ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസുകൾ 
സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി ഒരു പൊതു അവധി 
യാ യാൽ അടുത്ത പ്രവൃത്തി ദിവസം അതേ സമയംവരെ 
സ്വീകരിക്കുന്നതും അന്നേദിവസം തന്നെ തുറക്കുന്നതുമാണ്. 
ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് 15 -11- 2010 - ന് നടക്കാതി 
രുന്നാൽ ടി ദർഘാസുകൾ 22 - 11- 2010 , അല്ലെങ്കിൽ 29- 11- 2010 
എന്നീ തീയതികളിൽ നിശ്ചിത സ്ഥലത്തും സമ യത്തും 
നടത്തുന്നതാണ്. 


ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസുമായി ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസ്, ഡിവിഷണൽ 
ടിമ്പർ സെയിൽസ് 

ഫോറസ്റ്റാഫീസർ. 
ഡിവിഷൻ, പെരുമ്പാവൂർ. ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


SILENT VALLEY DIVISION , MANNARKKAD 

TENDER NOTICES 


No. SV.1-3577/2010 . 

5th October 2010. 
Separate sealed tenders are invited for the following 
works given below from Registered PWD Contractors so 
as to reach the Office of the Wildlife Warden , Silent 
Valley Division before 3 p . m . on 15 - 11- 2010 . The tenders 
received will be opened by the Wildlife Warden or any 
other officer authorized by him at 3 . 30 p . m . on the same 
day in the Office of the Wildlife Warden , Silent Valley 
Division , Mannarkad . Tender form can be purchased from 
the office of the Wildlife Warden , Mannarkkad on any of 
the working days till 1 p . m . on 15 - 11 - 2010 . The 
registered contractors will be supplied with the tender 
forms only on the production of their Registration Cards. 
The price of the tender form is non - refundable under any 


2nd Nov. 2010 ) 


FOREST DEPARTMENT 


508 


| പ്രവൃത്തിയുടെ പേരും ഏകദേശം അടങ്കൽ തുകയും- - 
ഭ വാ നി റെയി അഞ്ചിന്റെ കീഴിൽ തുടു ക്കി യിൽ അയേൺ 
ഫാബ്രിക്കേറ്റഡ് ക്യാമ്പ് ഷെഡ് നിർമ്മാണം - രൂപ 4,00,000. 

നിരതദ്രവ്യം-- രൂപ 10,000. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 800 + വാറ്റ്. 
കാലാവധി - 4 മാസം. 


കേരള പൊതു മ രാ മത്ത് വകു പ്പിന്റെ നില വിലുള്ള 
ദർ ഘാ സു കളെ സംബ ന്ധിച്ച് എല്ലാ നിബ ന്ധ ന കളും 
മേൽകാണിച്ച ജോലിക്ക് ബാധകമായിരിക്കും. ദർഘാസി 
നോടൊപ്പം 100 രൂപയുടെമുദ്രപത്രത്തിൽ ഒപ്പു വച്ച് ഒരു 
പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും 
കാരണ വശാൽ മേൽ കാണിച്ച ദർഘാസ് ഒഴിവാക്കു വാൻ 
വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 
കൂ ടു തൽ വിവര ങ്ങൾക്ക് വൈൽഡ് ലൈഫ് വാർഡന്റെ 
കാര്യാ ല യ ത്തിൽ പ്രവൃത്തി ദിവസ ങ്ങ ളിൽ അന്വേഷിച്ച് 
മനസ്സിലാക്കാവുന്നതാണ്. 


Completion time will be applicable from the date of 
agreement. 

For further details the Wildlife Warden , Silent Valley 
Division , may be contacted on any working day. Actual 
estimate cost shall be supplied from this office . 

- വൈൽഡ് ലൈഫ് വാർഡൻ, സൈലന്റ്വാലി നാഷണൽ 
പാർക്ക്, മണ്ണാർക്കാട് താഴെ പറയുന്ന ജോലിക്ക് കേരള 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത 
കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . മുദ്രവെച്ച ദർഘാസുകൾ 15 - 11- 2010 
മൂന്നുമണി വരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസംതന്നെ 
3 .30 മണിക്ക് വൈൽഡ് ലൈഫ് വാർഡനോ അദ്ദേഹം 
അ ധി കാരപ്പെടു ത്തുന്ന മറ്റു ദോ ഗ സ്ഥനോ സ്ഥലത്ത് 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
ദർഘാസ് ഫോറങ്ങൾ 15 -11- 2010 തീയതി പകൽ 1 മണിവരെ 
വൈൽഡ് ലൈഫ് വാർഡന്റെഓഫീസിൽ നിന്നും ഓഫീസ് 
പ്രവൃത്തിദിവ സ ങ്ങ ളിൽ ലഭി ക്കു ന്ന താ ണ് . അംഗീകത 
കരാറുകാർക്ക് അവരുടെ രജിസ്ട്രേഷൻ കാർഡ് കാണിച്ചാൽ 
മാത്രമേ ദർഘാസ്ഫോറങ്ങൾ ലഭിക്കുകയുള്ളൂ. ദർഘാസ് 
ഫോറത്തിന്റെ വില യാതൊരു കാര ണ വ ശാലും മടക്കി 
ക്കൊടുക്കുന്നതല്ല. ദർഘാസ് ഫോറങ്ങൾ കൈമാറുവാനും 
പാടുള്ളതല്ല . നിശ്ചിത സമയത്തിനുശേഷവും അവസാനമായി 
നിരതദ്രവ്യം ഇല്ലാതെയും ലഭിക്കുന്ന ദർഘാസുകൾ നിരസിക്കു 
ന്നതാണ്. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന 
തീയതി ഒരു പൊതു അവധിയാ യാൽ അടുത്ത പ്രവൃത്തി 
ദിവസം അതേ സമയംവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 
തന്നെ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ 
ദർഘാസ് 15 - 11- 2010 - ന് നടക്കാതിരുന്നാൽ ടി ദർഘാസുകൾ 
22 - 11- 2010 അല്ലെങ്കിൽ 29- 11 - 2010 എന്നീ തീയതികളിൽ നിശ്ചിത 
സ്ഥലത്തും സമയത്തും നടത്തുന്നതാണ്. 


| (2 ) 


- പ്രവൃത്തിയുടെ പേരും ഏകദേശം അടങ്കൽ തുകയും 
ഭവാനി റെയിഞ്ചിന്റെ കീഴിൽ ആനവായ് ട്രൈബൽ കോളനി 
യിൽ ന്യായവില ഷോപ്പ് കെട്ടിട നിർമ്മാണം -രൂപ 4,00,000. 


No. SV.1-3835/2010 . 

6th October 2010 . 
Separate sealed tenders are invited for the following 
works given below from Registered PWD Contractors so 
as to reach the Office of the Wildlife Warden , Silent 
Valley Division before 3 p . m . on 15- 11 - 2010 . The tenders 
received will be opened by the Wildlife Warden or any 
other officer authorized by him at 3 . 30 p . m . on the same 
day in the Office of the Wildlife Warden , Silent Valley 
Division , Mannarkad . Tender form can be purchased from 
the office of the Wildlife Warden , Mannarkad on any of 
the working days till 1 p . m . on 15 - 11 - 2010 . The 
registered contractors will be supplied with the tender 
forms only on the production of their registration cards. 
The price of the tender form is non -refundable under any 
circumstances. Tenders received after the due time and 
date and not accompanied by proper Earnest Money 
Deposit will not normally be entertained . The tenders not 
containing the prescribed preliminary agreement in Kerala 
Government Stamp Paper worth Rs. 100 will be rejected . 
If the tender date happens to be a public holiday, tender 
will be received and opened on the next working day at 
the same time and venue. 

- If the tender is not conducted on 15 - 11 -2010 the 
same will be conducted on 22 - 11 -2010 or on 29 - 11-2010 as 
per same condition mentioned above . 

All the rules in force in Public Works Department 
regarding the tender notification will be applicable to this 
tender also . The Wildlife Warden reserves full rights not 
to accept the tenders without assigning any reason . 

Name of works with PAC — Construction of fair price 
shop at Anavai Tribal Hamlet of Bhavani range during 
2010 -11 - Rs. 4,00,000 . 

EMD - Rs. 10 ,000 . 
Cost of tender forms --Rs. 800 + VAT. 
Time of Completion — 4 months. 


നിരതദ്രവ്യം-- രൂപ 10, 000. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 800 + വാറ്റ്. 
കാലാവധി - 4 മാസം. 


കേരള പൊതു മ രാ മത്ത് വകു പ്പിന്റെ നില വിലുള്ള 
ദർഘാ സു കളെ സംബ ന്ധിച്ച് എല്ലാ നിബ ന്ധ ന കളും 
മേൽക്കാണിച്ച ജോലിക്ക് ബാധകമായിരിക്കും. ദർഘാസി 
നോടൊപ്പം 100 രൂപയുടെ മുദ്രപത്രത്തിൽ ഒപ്പു വച്ച് ഒരു 
പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും 
കാര ണ വശാൽ മേൽകാണിച്ച ദർഘാസ് ഒഴി വാക്കു വാൻ 
വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 
കൂ ടു തൽ വിവ ര ങ്ങൾക്ക് വൈൽഡ് ലൈഫ് വാർഡന്റെ 
കാര്യാ ല യ ത്തിൽ പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ അന്വേഷിച്ച് 
മനസ്സിലാക്കാവുന്നതാണ്. 


( Sd.) 
Wildlife Warden . 
(For and on behalf of the 

Governor of Kerala ) 


Silent Valley Division , 
Mannarkkad. 


2nd Nov. 2010 ) 


FOREST DEPARTMENT 


509 


NILAMBUR SOUTH DIVISION 


TENDER -CUM -AUCTION SALE NOTICE 


No. C1- 5776/ 2010 . 


5th October 2010 . 


It is hereby notified for the information of the public that the tender-cum -auction sale of Teak poles, Misc. poles , 
Teak Firewood and Miscellaneous Firewood available at following Dumping Depots in Karulai Range of this Division 
as mentioned in the schedule below will be conducted on the dates noted against each by the Divisional Forest Officer, 
Nilambur South Division or any other officer authorised by him for the purpose subject to the conditions published 
by the Chief Conservator of Forests , Thiruvananthapuram vide Number Pro . (5 ) 6835 / 2009 dated 2 - 12 - 2009 
published in Kerala Gazette No. 50 dated 22 -12- 2009 in Forest pages 669 to 675. If the date of auction happens 
to be a public holiday the sale will be conducted at the next working day at the same place and time. If the rate 
fetched in auction sale founds to be not reasonable, the auction sale including the no bid lots will be conducted again 
at the same place and time as scheduled in column 6 of the table below . If the materials are not sold out in the second 
date at reasonable prices, the auction sale will be conducted on the third date including the no bid lots of I and II 
date at the same place and date as scheduled in column 7 of the table below . Further details in this regard can be 

er, Karulai (Ph : 04931-270296 ) or from this office (Ph : 04931-220392 ) during working hours . 


SCHEDULE 


SI, 
No. 


Approximate 

quantity 


Name of 
Dumping depot 


Date and time 

of auction 


Year and Name of 
Teak Plantations 

from which the 
materials extracted 


Second date and 

time of 
auction 


Third date 
and time of 

auction 


Teak 


| 1 


11 - 11- 2010 , 
10 .30 a . m . 


25 - 11 - 2010 , 
10 . 30 a . m . 


7-12 -2010 
| 10. 30 a . m . 


1957 T. P. Pulimunda I C poles- 2 Nos. Kanhirakkadavu 
1958 T. P. Pulimunda III C poles- 131 Nos. 
1978 T. P. Pulimunda IV C poles- 200 Nos. 

- Misc. poles- 117 Nos. 
Teak Firewood - 193.75 MT 


Teak 


- 2 


1977 T. P. Poolakkapara I C poles -10 Nos. 


Poolakkapara 


11-11-2010, 
| 2 . 30 p. m . 


25 -11- 2010 , 
| 2 . 30 p. m . 


7 -12 -2010 , 
2 .30 p. m . 


നിലമ്പൂർ സൗത്ത് ഡിവിഷനിലെ കരുളായ് റെയിഞ്ചിലെ ഡമ്പിംഗ് ഡിപ്പോകളിൽ അട്ടിവെച്ചിട്ടുള്ളതും താഴെ പട്ടികയിൽ 
വിവരിച്ചിട്ടുള്ളതുമായ തേക്ക് കഴകളുടെയും പലജാതി കഴകളുടെയും തേക്ക് വിറകിന്റെയും പലജാതി വിറകിന്റെയും ലേലം താഴെ 
പട്ടികയിൽ വിവരിച്ച തീയതിയിലും സമയത്തും നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോഅദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വിൽക്കുന്നതായിരിക്കുമെന്ന് ഇതിനാൽ ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു . 
ബഹുമാനപ്പെട്ട ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ പാ . (5)-6835 / 09 തീയതി 2- 12-2009 നമ്പരായി കേരള ഗസറ്റ് നമ്പർ 50 തീയതി 
22- 12 - 2009 - ൽ പ്രസിദ്ധപ്പെടുത്തിയ പൊതുവായ ലേല നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ടായിരിക്കും ദർഘാസ്/ 
ലേലം നടത്തുക. ലേലദിവസം അവധിയായി വരികയോ അപ്രതീക്ഷിതമായി മറ്റെന്തെങ്കിലും കാരണത്താൽ ലേലം നടത്താൻ 
പറ്റാതെ വരികയോ ചെയ്താൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം അതേ സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്നതാണ്. ലേലത്തിൽ 
വയ്ക്കുന്ന ലോട്ടുകൾക്ക് മതിയായ വില ലഭിക്കാതിരിക്കുകയോ വിഭവങ്ങൾ ലേലത്തിൽ വിൽക്കാതിരിക്കുകയോ ചെയ്താൽ താഴെ 
പട്ടികയിൽ 6 -ാം നമ്പർ കോളത്തിൽ കൊടുത്ത തീയതിയിൽ അതെ സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്നതാണ്. ടി ലേലത്തിലും 
മതിയായ വില ലഭിക്കാത്ത ലോട്ടുകളും വിൽക്കാൻ സാധിക്കാത്ത വിഭവങ്ങളും താഴെ പട്ടികയിൽ 7 -ാം നമ്പർ കോളത്തിൽ 

കൊടുത്ത തീയതിയിൽ അതെ സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്നതാണ്. ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിലോ ( ഫോൺ: 04931- 220392 ) കരുളായി റെയിഞ്ചാഫീസിലോ ( ഫോൺ: 04391- 270296 ) പ്രവർത്തി സമയങ്ങളിൽ 
അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. പട്ടികയിൽ കൊടുത്തിട്ടുള്ള അളവ് ഉദ്ദേശമാണ്. കൃത്യമായ അളവ് ലേലസമയത്ത് 
അറിയിക്കുന്നതാണ്. 


2nd Nov. 2010 ] 


FOREST DEPARTMENT 


- 510 


പട്ടിക 


വിഭവസമാഹരണം 
കമ 

-- നടത്തുന്ന തോട്ടങ്ങളുടെ 
നമ്പർ 

പേരും വർഷവും 


ഉദ്ദേശ അളവ് 


ഡമ്പിംഗ് ലേല - രണ്ടാമത്ത മൂന്നാമത്തെ 
- ഡിപ്പോയുടെ തീയതിയും ലേല തീയതിയും ലേല തീയതിയും 

- പേര് സമയവും സമയവും സമയവും 


തേക്ക് കഴകൾ 


1957 ടി . പി. പുലിമുണ്ട 1 -ാം തരം -- 2 എണ്ണം 
1958 ടി . പി . പുലിമുണ്ട 3 -ാം തരം - 131 എണ്ണം 
1978 ടി. പി . പുലിമുണ്ട 4 -ാം തരം - 200 എണ്ണം കാഞ്ഞിരക്കടവ് 11- 11- 2010 , 
പലജാതി കഴകൾ - 117 എണ്ണം 

10. 30 മണി 
തേക്ക് വിറക് - 193.75 മെ .ടൺ 


25 - 11 - 2010 , 
10 .30 മണി 


7 - 12 - 2010 , 
10 . 30 മണി 


തേക്ക് കഴകൾ 


- 2 


1977 ടി . പി . പൂളക്കപ്പാറ 1-ാം തരം - 10 എണ്ണം 


പൂളക്കപ്പാറ 


11 - 11 - 2010 , 
2 . 30 മണി 


25 - 11 - 2010 , 
2.30 മണി 


7 - 12 - 2010 , 
2.30 മണി 


Divisional Forest Office, 
Nilambur South Division . 


(Sd.) 

Divisional Forest Officer 
( For and on behalf of the Governor of Kerala ). 


നോർത്ത് വയനാട് ഡിവിഷൻ, മാനന്തവാടി 


(2) 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി - 4957 / 2010 . 


2010 ഒക്ടോബർ 11. 


9 ,650 


3 തിരുനെല്ലി റെസ്റ്റ് ഹൗസിന്റെ പുതുക്കി 

പണിയൽ - രൂപ 3,84,786 
- 4 പഞ്ചതീർത്ഥം വാച്ച് ടവറിന്റെ രണ്ടാം 

നിലയുടെ നിർമ്മാണം - രൂപ 4,14,871 
5 സൂര്യമുടി (മക്കി) യിൽ ക്യാമ്പ് ഷെഡ്ഡിന്റെ 

നിർമ്മാണം - രൂപ 4, 60 ,242 


10 ,400 


11,510 


- നോർത്ത് വയ നാട് ഡിവിഷന്റെ പരിധിയിൽ വരുന്ന 
സ്ഥലങ്ങളിൽ നിർവ്വഹിക്കപ്പെടുവാനുദ്ദേശിക്കുന്നതും താഴെ 
വിവരിക്ക പ്പെടുന്നതുമായ ജോലി ചെയ്യു ന്ന തി നായി 2010 
നവംബർ മാസം 11 -ാം തീയതി പകൽ 3 മണിവരെ നിശ്ചിത 
യോഗ്യതയുള്ള പി. ഡബ്ല . ഡി . അംഗീകൃത കരാറുകാരിൽ 
നിന്നും മത്സരാടിസ്ഥാനത്തിലുള്ളതും പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ളതുമായ മുദ്ര വച്ച ദർഘാസുകൾ 
ക്ഷണിക്കുന്നു . ദർഘാസ് ഫോറങ്ങൾ നിശ്ചിത വിലയ്ക്ക് 
അന്നേദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ നോർത്ത് വയനാട് 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 
അംഗീകൃത കരാറുകാരെന്ന് തെളിയിക്കുന്ന രജിസ്ട്രേഷൻ 
കാർഡ് അസ്സൽ ഹാജരാക്കി ബോദ്ധ്യപ്പെടുത്തിയതിനുശേഷമേ 
ദർഘാസ് ഫോറങ്ങൾ നൽകുകയുള്ളൂ. ടെണ്ടർ ഫോറത്തിന് 
ഒടുക്കിയ വില ഒരു കാരണവശാലും മടക്കിത്തരുന്നതല്ല. 


പ്രവൃത്തിചെയ്തുതീർക്കേണ്ട സ്ഥലം ക്രമനമ്പർ 1- നും 
2 - നും കുഞ്ഞാം, കമ ന മ്പർ 3 - നും 4 - നും തിരുനെല്ലി, 
ക്രമനമ്പർ 5- ന് തലപ്പുഴ. 

- ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 1, 650, 
കമന മ്പർ 2 - ന് രൂപ 1,450, ക്രമ നമ്പർ 3 - ന് രൂപ 900 , 
| ക്രമനമ്പർ 4 - ന് രൂപ 950, ക്രമനമ്പർ 5 - ന് രൂപ 1,050. 

കരാറുകാരുടെ യോഗ്യത - " ഡി ആന്റ് സി ക്ലാസ്സും 
ഉപരിയും. 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


| 1 കുഞ്ഞാം ഫോറസ്റ്റ് സ്റ്റേഷന് പുതിയ 

കെട്ടിടനിർമ്മാണം - രൂപ 7, 16,291 


- ദർഘാസ് ഫോറങ്ങൾ ദർഘാസ് ദിവസം 3 മണിവരെ 
സ്വീകരിക്കുന്നതും അന്നേദിവസം 3.30 - ന് അപ്പോൾ ഹാജരുള്ള 
കരാറു കാരുടെസാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ 
തുറക്കുന്നതും കുറഞ്ഞ തുക വാഗ്ദാനം ചെയ്യുന്ന കരാറുകാരന് 
ടെണ്ടർ താൽക്കാ ലി ക മായി അനു വ ദി ക്കു ന്ന തു മാ ണ് . 
ദർഘാ സിനോടൊപ്പം നിശ്ചയിച്ചിട്ടുള്ള നിര ത ദ വ്യം 
ഒടു ക്കി യ തിന്റെ രേഖ കളും അടക്കം ചെയ്യേണ്ട താ ണ് . 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള 


17 , 950 


- 2 


ടൈപ്പ് II ക്വാർട്ടേഴ്സ് നിർമ്മാണം 
രൂപ 6,32,426 


15 ,850 


2nd Nov. 2010 ) 


FOREST DEPARTMENT 


511 


(1) 


(2) 


ഇരുൾ 


244 X 12.5 X 6 


150 X 12 . 5 X 7 . 5 


അധികാരം ഡിവിഷണൽ ഫോറസ്റ്റാ ഫീസറിൽ നിക്ഷിപ്ത 
മായിരിക്കും. നിശ്ചിത സമയത്തിനുശേഷം ദർഘാസ് ഫോറങ്ങൾ 
വിൽക്കപ്പെടുന്ന തോ പൂരിപ്പിച്ച ദർഘാസ് ഫോറ ങ്ങ ൾ 
സ്വീകരിക്കപ്പെടുന്നതോ അല്ല. പ്രവൃത്തി അനുവദിച്ചു കിട്ടുന്ന 
കരാറുകാരൻ ഉടമ്പടി തീയതി മുതൽമൂന്ന് മാസത്തിനുള്ളിൽ 
പ്രസ്തുത ജോലികൾ പൂർത്തീകരിക്കേണ്ടതാണ്. ഏതെങ്കിലും 
കാരണവശാൽ മേൽപ്പറഞ്ഞ ദിവസം പൊതു ഒഴിവു ദിവസ 
മായി വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ 
സമയത്തും സ്ഥലത്തും വച്ച് ടെണ്ടർ നടത്തപ്പെടുന്നതാണ്. 


249 x 12. 5 x 7 .5 


234 X 12 . 5 x 6 


125 X 15 X 2 


145 X 6 X 3 


140 X 7 . 5 X 3 


11 -11- 2010 - ന് ടി ജോലികൾക്ക് ആരും ടെണ്ടർ സമർപ്പി 
ക്കാതിരുന്നാൽ ടി ടെണ്ടർ നവംബർ 19 -ാം തീയതി ഇതേ 
സ്ഥലത്തും സമയത്തും വച്ച് നടത്തുന്നതായിരിക്കും. 


160 X 7 X 3 


- 94 X 7 . 5 X 3 


231 X 12 .5 X 3.5 


128 X 7 . 5 X 3 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, ഡിവിഷണൽ ഫോറസ്റ്റ് 
നോർത്ത് വയനാട് ഡിവിഷൻ, 

ഓഫീസർ. 
മാനന്തവാടി. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


97 X 7 .5 X 3 


145 X 7 X 3 


കാട്ടമ്പഴം 


297 X 11.5 X 7 


297 X 11. 5 x 7 


297 x 11. 5 x 7 


കണ്ണൂർ ഡിവിഷൻ 

നോട്ടീസ് 


150 X 80 x 3. 5 


119 X 


12 . 5 


X 


7 


[ കേരള വനനിയമം 61 ( ബി ) പ്രകാരം) 


206 X 13 X 3 


97 X 7.5 X 3 


120 X 12 .5 X 3 


104 X 7X 3 


232 X 13 X 3 .5 


203 X 7 X 3 


200 X 7 . 5 X 3 


150 X 13 X 3. 5 


231 X 12 . 5 X 3 . 5 


നമ്പർ കെ . ജി . ഒ.ആർ.- 20 / 2010. 2010 സെപ്റ്റംബർ 27. 

- കണ്ണൂർ ഡിവിഷനിലെ കാസർഗോഡ് റെയിഞ്ചിന്റെ 
അധികാ ര പ രി ധി യിൽപ്പെട്ട കാട്ടു കുക്കെ വില്ലേജില് 
ഒഡ്യ - ബാ ള മൂല റോഡിൽ ഗാട്ടി എന്ന സ്ഥലത്ത 
കൾവർട്ടിനടിയിൽ അനധികൃതമായി കടത്തിക്കൊണ്ട് വന്ന 
കുറെ മരഉരുപ്പടികൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരം 
ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് റെയിഞ്ച് സ്റ്റാഫ് 
17 - 7 - 2010 -ാം തീയതിയിൽ മേൽ സ്ഥലത്ത് പരിശോധ ന 
നടത്തിയതിൽ 19 കഷണം ഇരുൾ ഉരുപ്പടികളും 18 കഷണം 
കാട്ടമ്പഴം ഉരുപ്പടികളും യാതൊരുവിധ സർക്കാർ മുദ്രകളോ മറ്റ് 
അടയാളങ്ങളോ ഉടമസ്ഥരോ ഇല്ലാത്ത നിലയിൽ കാണുകയും 
ടി ഉരുപ്പടികൾക്ക് ആസ്പദമായ തടികൾ ഏതോ സർക്കാർ 
വനത്തിൽ നിന്നും അനധിക്യ തമായി ശേഖരിച്ച് ഈർന്ന് 
ഉരുപ്പടികളാക്കി കൊണ്ടു വന്ന് സൂക്ഷിച്ചതാണെന്ന ഉത്തമ 
വിശ്വാസത്തിൽ മഹസ്സർ തയ്യാറാക്കി കസ്റ്റഡിയിലെടുത്ത് 
കാസർഗോഡ് റെയിഞ്ചിൽ ഒ. ആർ. 20/ 2010 നമ്പരായി കേസ് 
രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു . കസ്റ്റഡിയിലെടുത്ത 
ഉരുപ്പടികളുടെ അളവുകൾ താഴെ പറയും പ്രകാരമാണ്. 


203 X 12. 5 X 3. 5 


146 X 7 X 3 


145 X 7. 5 X 3. 5 


145 X 7 .5 X 3. 5 


ഇനം 


അളവ് 


ക്രമ 
നമ്പർ 


( നീളം x വീതി X ഘനം 

സെന്റീമീറ്ററിൽ) 


മേൽ ഉരുപ്പടികൾക്ക് അവകാശവാദം ഉന്നയിച്ച് ആരും 
തന്നെ റെയിഞ്ചാഫീസർ മുമ്പാകെ ഹാജരാകുകയുണ്ടായില്ല . 
മേൽ ഉരുപ്പടികൾക്കാസ്പദമായ തടികൾ ഏതോ സർക്കാർ 
വനത്തിൽ നിന്നും അനധികൃതമായി മുറിച്ച് ശേഖരിച്ചവയാണെന്ന് 
ബോദ്ധ്യം വന്നതിനാൽ മേൽ തൊണ്ടി മുതലുകൾ കേരള 
വന നിയമം സെക്ഷൻ 61 ( എ ) (2 ) പ്രകാരം സർക്കാരിലേക്ക് 
കണ്ടു കെട്ടു ന്ന തി നെ തി രായി ആർക്കെ ങ്കിലും വല്ലതും 
ബോധിപ്പിക്കാനുണ്ടെങ്കിൽ മേൽ നോട്ടീസ് കേരള ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് പതിനഞ്ച് ദിവസത്തിനകം ഉടമസ്ഥാവകാശം 
തെളിയിക്കുന്നതിനുള്ള ആധികാരിക രേഖകൾ സഹിതം 
കണ്ണൂർകണ്ണോത്തുംചാലിലുള്ള ഡിവിഷണൽ ഫോറസ്റ്റാഫീസിൽ 
ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം മേൽ 
ഉരുപ്പടികൾ നിയമാനുസൃതം സർക്കാരിലേക്ക് കണ്ടുകെട്ടു 
ന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. 


(2) 


ഇരുൾ 


228 X 12 . 5 x 7.5 
203 X 10 X 7.5 
238 x 12.5 X 6 
239 X 12 .5 X 5 
237 X 12.5 X 6 


( ഒപ്പ്) 


210 X 12 . 5 X 7 . 5 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, കണ്ണൂർ. 


ഓതറൈസ്ഡ്ഓഫീസർ ആന്റ് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


2nd Nov. 2010 ] 


FOREST DEPARTMENT 


512 


കാരണം കാണിക്കൽ നോട്ടീസ് 


കാരണം കാണിക്കൽ നോട്ടീസ് 


61 DO 


[ കേരള വനനിയമം സെക്ഷൻ 61 ( ബി ) പ്രകാരം) 

നമ്പർ ജി. ഒ.ആർ.- 10 / 2010 . 

2010 സെപ്റ്റംബർ 27. 
നമ്പർ ജി . ഒ . ആർ. - 18 / 2008. 

2010 സെപ്റ്റംബർ 27. 

കണ്ണൂർ ഡിവിഷന്റെ കീഴിലുള്ളകാഞ്ഞങ്ങാട് റെയിഞ്ചിന്റെ 
കണ്ണൂർ ഡിവിഷന്റെ കീഴിലുള്ള കാഞ്ഞങ്ങാട് റെയിഞ്ചിന്റെ - അ ധി കാ ര പ രിധി യിൽ വരുന്ന ബളാൽ വില്ലജില 
അധികാര പരിധിയിൽ വരുന്ന ഹോസ്ഥർഗ്ഗ് താലൂക്കിൽ 

ആനക്കല്ല് എന്ന സ്ഥലത്ത് റോഡരികിൽ വീട്ടിത്തടികൾ 
കള്ളാർ വില്ലേജിൽ പൂക്കയം മാടക്കോൽ ഭാഗത്തുള്ള കള്ളാർ 

ശേഖരിച്ചു വച്ചത് 12 - 5 - 2010 - ന് മരുതോം സെക്ഷൻ സ്റ്റാഫ് 
പഞ്ചായത്തിലെ 11 -ാം വാർഡിലെ 169A നമ്പർ വീടിന്റെ 
മുൻവശത്തുള്ള തെങ്ങിൻ തോപ്പിനകത്തു വെച്ച് സർക്കാർ 

കണ്ട ത്തു കയും ആയവ സർക്കാർ വന ത്തിൽ നിന്നും 
വനത്തിൽ നിന്നും അനധികൃതമായി ശേഖരിച്ച് കടത്തികൊണ്ട് - ശേഖരിച്ചതാണെന്ന നിഗ മ ന ത്തിൽ മഹസ്സർ തയ്യാറാക്കി 
വന്ന് സൂക്ഷിച്ച 33 കഷണം വീട്ടിത്തടികൾ 37 കഷണം തേക്ക് കസ്റ്റഡിയിലെടുക്കുകയും കേരള വന നിമയം 61എ പ്രകാരം 
തടികൾ എന്നിവ കാസറഗോഡ് ഫ്ളയിംഗ് സ്ക്വാഡ് റെയിഞ്ച് 

നടപടി സ്വീകരിക്കുന്നതിനായി ഓതറൈസ്ഡ് ഓഫീസറായ 
ഓഫീസറും പാർട്ടിയും മഹസ്സർ തയ്യാറാക്കി 27 - 9 - 2008 - ന് 

കണ്ണൂർ ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസർ മുമ്പാകെ 
കസ്റ്റഡിയിലെടുക്കുകയും ഒ.ആർ. 18 /08 ആയി ബുക്ക് ചെയ്ത് 
കാഞ്ഞങ്ങാട് റെയിഞ്ചാഫീസർക്ക് കൈമാറുകയും ആയത് 

ഹാജരാക്കുകയും ചെയ്തിരുന്നു . 
കേരള വന നിയമം 61എ പ്രകാരം തുടർ നടപടി സ്വീകരിക്കു 
ന്നതിനായി റെയിഞ്ചാഫീസർ ഓതറൈസ്ഡ് ഓഫീസറായ 

- മേൽ കേസ് സംബ ന്ധിച്ച് കാഞ്ഞ ങ്ങാട് റെയിഞ്ച് 
കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ മുമ്പാകെ 

ഓഫീസർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ ഈ കേസിൽ 
ഹാജരാക്കുകയും ചെയ്തിരുന്നു . മേൽ കേസ് സംബന്ധിച്ച് ഉൾപ്പെട്ട വീട്ടിൽ ടി ക ൾ ക്ക് അ വ കാ ശ വാ ദ മു ന്ന യിച്ച് 
കാഞ്ഞ ങ്ങാട് റെയിഞ്ചാഫീ സർ സമർപ്പിച്ച അന്വേഷണ - ഇതു വരെ ആരും ഹാജ രാ കാ ത്ത തി നാലും പതികളെ 
റിപ്പോർട്ട് പ്രകാരം കസ്റ്റഡിയിലെടുത്ത തടികളിൽ മേൽ 

കണ്ടെത്താനാകാത്തതിനാലും കനിയിലെടുത്ത വീട്ടിത്തടികൾ 
അവകാശമുന്നയിച്ച് ആരുംമുമ്പോട്ട് വന്നിട്ടില്ലെന്നും വിശദമായ 

1961- ലെ കേരള വന നിയമം സെക്ഷൻ 69 പ്രകാരം സർക്കാർ 
അന്വേഷണം നടത്തിയെങ്കിലും കസ്റ്റഡിയിലെടുത്ത തടികളുടെ 
ശേഖരണത്തെ സംബന്ധിച്ച വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്നും 

മുതലായി കണക്കാക്കി സർക്കാരിലേക്ക് കണ്ടുകെട്ടുവാനും 
എന്നതിനാൽതന്നെ കസ്റ്റഡിയിലെടുത്ത തടികൾ നിയമാനുസൃതം കേസിൽ നട പടികൾ അവസാനിപ്പിക്കു വാനും ശുപാർശ 
സർക്കാരിലേക്ക് കണ്ടുകെട്ടുവാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ആയതിന്റെ അടിസ്ഥാനത്തിൽ കേസിലുൾപ്പെട്ട 
ആയതിനാൽ കേസിലുൾപ്പെട്ട 33 കഷണം വീട്ടി, 37 കഷണം 

7 കഷണം വീട്ടിത്തടികൾ 1961- ലെ കേരള വന നിയമം 
തേക്ക് ഉറു ളൻ തടികൾ എന്നിവ ഏതോ സർക്കാർ വക 

സെക്ഷൻ 69 പ്രകാരം സർക്കാർ മുതലായി കണക്കാക്കി 
സ്ഥലത്തുനിന്നും അനധികൃതമായി മുറിച്ച് കടത്തിക്കൊണ്ട് 
സൂക്ഷിച്ചതാകാമെന്ന നിഗമനത്തിലും ഉത്തമ വിശ്വാസത്തിലും 

സെക്ഷൻ 61( എ )( 2) പ്രകാരം സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ 
1961 - ലെ കേരള വന നിയമം സെക്ഷൻ 61എ ( 2 ) പ്രകാരം താല്ക്കാലികമായി തീരുമാനിച്ചിരിക്കുന്നു . ഇതിനെതിരെ 
സർക്കാ രി ലേക്ക് കണ്ടു കെട്ടാൻ താല് ക്കാ ലികമായി ആർക്കെങ്കിലും വല്ലതും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ഈ 
തീരുമാനിച്ചിരിക്കുന്നു. ഇതിനെതിരെ ആർക്കെങ്കിലും വല്ലതും 

നോട്ടീസ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം 
ബോധി പ്പി ക്കാ നു ണ്ട ങ്കിൽ ഈ നോട്ടീസ് ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം ഉട മ സ്ഥാ വകാശം 

ആധികാരിക രേഖകൾ സഹിതം ബോധിപ്പിക്കേണ്ടതാണ്. 
തെളിയിക്കുന്നതിനുള്ള ആധികാരിക രേഖകൾ സഹിതം 

അ ല്ലാ ത്ത പക്ഷം ഇക്കാ ര്യ ത്തിൽ ആർക്കും ഒന്നും 
ബോധിപ്പിക്കേ ണ്ട താ ണ്. അല്ലാത്ത പക്ഷം ഇക്കാ ര്യ ത്തിൽ ബോധിപ്പിക്കാനില്ലെന്ന നിഗമനത്തിൽ നിയമാനുസൃതം തുടർ 
ആർക്കും ഒന്നും ബോധിപ്പി ക്കാ നി ല്ലെന്ന നിഗ മ ന ത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് അറിയിക്കുന്നു. 
നിയമാനുസൃതം തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് 
അറിയിക്കുന്നു . 

ഡിവിഷണൽ 

( ഒപ്പ്) 
( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 

ഡിവിഷണൽ 

ഫോറസ്റ്റാഫീസ്, ഓതറൈസ്ഡ് ഓഫീസർ ആന്റ് 
കണ്ണൂർ- 12. ഫോറസ്റ്റ് ഓഫീസർ. കണ്ണൂർ. 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


